O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1213 


Revenue Department 


11th January 2022 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 18345 / 21 


28-12-2021 


വ 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കപ്പൻ , ലില്ലി ബിന്ദു ഭവൻ ചത്രകടവ 
' പള്ളിമുക്ക് പേയാട് പി ഒ എന്നിവരുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതരുടെ മകൾ ബിന്ദു എൽ ജെ , ബിന്ദു ഭവൻ ചത്രകടവ് പള്ളിമുക്ക് പേയാട് 
പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻക്കാർ യഥാക്രമം 14-02-1988 , 16 / 1 / 1993 - ൽ മരണപ്പെട്ടതായും പരേതരുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


50 


2 


ബിന്ദു എൽ ജെ 

ബൈജു റ്റി 
ബിജു റ്റി 


മകൻ 


47 


3 


മകൻ 


45 


നമ്പർ : A3 / 1783221 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ രാജൻ ഇമ്മാനുവേൽ 
ഹൗസ് നീറമൺകുഴി ഊരുട്ടമ്പലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്തരാജൻ , ഇമ്മാനുവേൽ ഹൗസ് 
നീറമൺകുഴി ഊരുട്ടമ്പലം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-05-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തരാജൻ 


ഭാര്യ 


64 


2 


| സ്മിത കെ ആർ 


മകൾ 


38 


3 


രാജേഷ് രാജൻ 


മകൻ 


42 


നമ്പർ : A3 / 18514121 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശാരദ കൊടിവിള വീട് ചെന്നി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1214 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


അവകാശ 


യോട് കൂവളശ്ശേരി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുന്നത്തുകാൽ വില്ലേജിൽ പരേതയുടെ മകൻ ഷിബു പി , കുളപ്പുറത്തുകോണം ലക്ഷം വീട് കോളനി 
കുന്നത്തുകാൽ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ , കുന്നത്തുകാൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

19-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി 

കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഷിബു പി 


മകൻ 


46 


നമ്പർ : A3 / 2879 / 21 


06-01-2022 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേന്ദ്രൻ റ്റി മുള്ളംകുഴി റോഡരികത്തു 
വീട് മഞ്ചംകോട് പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് ക്ഷേമനിധി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴാറൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ അനിത ഒ , മുള്ളംകുഴി റോഡരികത്തു വീട് 
മഞ്ചംകോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-01-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അനിത ഒ 


ഭാര്യ 


43 


2 


മകൾ 


23 


അനീന്ദ്ര എ എസ് 
അൻസിൽ എ എസ് 


3 


മകൻ 


19 


നമ്പർ : A3 / 1879321 


07-01-2022 


കാട്ടാക്കട താലൂക്കിൽ വാഴിച്ചൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യഭാമ എസ് ചിത്ര ഭവൻ വീട്പന്ത പ 
1 ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വാഴിച്ചൽ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ഭുവനചന്ദ്രൻ കെ , ചിത്ര ഭവൻ വീട് പന്ത പി ഒ , ബോധിപ്പിച്ച അപേക്ഷ 
വാഴിച്ചൽ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 31-12-2020 ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1215 


Revenue Department 


11th January 2022 


1 


| ഭുവനചന്ദ്രൻ കെ 


ഭർത്താവ് 


68 


2 


ശ്രീകുമാർ 


മകൻ 


45 


3 


| ചിത്ര കെ എസ് 


മകൾ 


36 


നമ്പർ : A3 / 18851 / 21 


07-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണൻ നായർ അനന്ദു വിലാസം 
പഴവീട് പെരുകാവ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ അംബികദേവി എസ് , അനന്ദു വിലാസം പഴവീട് പെരുകാവ് 
പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


57 


2 


മകൻ 


39 


അംബികദേവി എസ് 
ശിവപ്രസാദ് കെ 
കൃഷ്പ്രകാശ് കെ 
പ്രദീപ്കുമാർ കെ 


3 


മകൻ 


37 


4 


മകൻ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1216 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 1791421 


04-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രൻ വി മേലെകുഴിയിൽ വീട് 
തിരുനെല്ലിയൂർ ലെയ്ൻ പള്ളിമുക്ക് പേയാട് പി ഒ 

എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ രമ എസ് , 
മേലെകുഴിയിൽ വീട് തിരുനെല്ലിയൂർ ലെയ്ൻ പള്ളിമുക്ക് പേയാട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കടകംപള്ളി , മണക്കാട് 
വിളപ്പിൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രമ എസ് 


ഭാര്യ 


57 


2 


രതി ആർ 


മകൾ 


38 


3 


രതീഷ് ആർ 


| മകൻ 


37 


4 


രമ്യ ആർ 


മകൾ 


35 


നമ്പർ : A3 / 17690 / 21 


05-01-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷിജു എ മാമുട്ടുവിള വീട് 
അന്തിയൂർക്കോണം കൊല്ലോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് കോടതി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ മാതാവ് തങ്കമണി ആർ 
, മാമൂട്ടുവിള വീട് അന്തിയൂർക്കോണം കൊല്ലോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-11-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമണി ആർ 


മാതാവ് 


60 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1217 


Revenue Department 


11th January 2022 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 1810621 


24-12-2021 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച 

വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ചന്ദ്രിക ഷാജി നിവാസ് 
കവലോട്ടുകോണം പെരുകാവ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ ജോൺസൺ , ഷാജി നിവാസ് 
കവലോട്ടുകോണം പെരുകാവ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ ജോൺസൺ 


| ഭർത്താവ് 


74 


2 


ഷീബ ജെ സി 


മകൾ 


47 


3 


ഷാജി ജെ സി 


മകൻ 


43 


നമ്പർ : A3 / 18164 / 21 


24-12-2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു സി സായികൃപ പുല്ലുമേൽക്കോണ 
വിളപ്പിൽശാല പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സാൽപ്രിയ റ്റി , സായികൃപ പുല്ലുമേൽക്കോണം വിളപ്പിൽശാല പി 
ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സാൽപ്രിയ റ്റി 


ഭാര്യ 


47 


2 


മകൾ 


24 


നീതു എസ് ബാബു 
ഗീതു എസ് ബാബു 


3 


മകൾ 


17 


നമ്പർ : A3 / 18711 / 21 


04-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1218 


KERALA GAZETTE 


Part III 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ ഡി മരിയദാസ് ദേവമാ 
ത നേട്ടതോട്ടത്ത് ഒറ്റശേഖരമംഗലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റശേഖരമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷൈനി റ്റി ആർ , ദേവമാത 
നേട്ടതോട്ടത്ത് ഒറ്റശേഖരമംഗലം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ ഒറ്റശേഖരമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-12-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


41 


ഷൈനി റ്റി ആർ 
അക്ഷയ് എസ് പദ്മനാഭൻ 


2 


മകൻ 


20 


നമ്പർ : A3 / 13132 / 21 


04-01-2022 


ശാര 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണൻ നായർ എസ് , ശാരദ 
ദ ഭവൻ വീരണകാവ് വീരണകാവ് പി ഒ എന്നിവരുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ പരേതരുടെ മകൻ സുനിൽകുമാർ കെ ശ്രീവിശാഖം 
വീരണകാവ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വീരണകാവ് കള്ളിക്കാട് ഒറ്റശേഖരമംഗലം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻക്കാർ 13-10-2017 , 01/06/2019 
തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 6 ന സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുനിൽകുമാർ കെ 


മകൻ 


51 


2 


രാജേഷ്കുമാർ കെ 


| മകൻ 


48 


3 


ഷീലകുമാരി 


മകൾ 


47 


4 


പൗത്രൻ 


22 


5 


ഗോകുൽ എ എസ് ( മരണപ്പെട്ട മകളുടെ മകൻ 
മാളവിക എ എസ് ( മരണപെട്ട മകളുടെ മകൾ ) 
അരുൺകുമാർ എസ് വി ( മരണപെട്ട മകളുടെ ഭർത്താവ് ) 


പൗത്രി 


| 


15 


6 


മകളുടെ ഭർത്താവ് 


51 


നമ്പർ : A3 / 18718 / 21 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കനകം എൻ ജയശ്രീ ഭവൻ 
കല്ലുവെട്ടാംകുഴി അന്തിയൂർക്കോണം കൊല്ലോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് കെ എസ് എഫ് ഇ ആവശ്യത്തിന 

ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതയുടെ മകൾ ജയശ്രീ കെ , 
ജയശ്രീ ഭവൻ കല്ലുവെട്ടാംകുഴി അന്തിയൂർക്കോണം കൊല്ലോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1219 


Revenue Department 


11th January 2022 


അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബാബു വൈ 


ഭർത്താവ് 


67 


2 


| ജയശ്രീ കെ 


മകൾ 


40 


നമ്പർ : A3 / 18696 / 21 


03-01-2022 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നല്ലതമ്പി റ്റി കാവുവിള ഹൗസ 
മൂങ്ങോട്ടുകോണം കാട്ടാക്കട പി ഒ എന്നയാളുടെ അവകാശികൾക്ക് മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ആലീസ് തമ്പി , കാവുവിള ഹൗസ് 
മൂങ്ങോട്ടുകോണം കാട്ടാക്കട പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-03-2017 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ആലീസ് തമ്പി 


ഭാര്യ 


68 


2 


സുനിൽ എ എൻ 


മകൻ 


44 


3 


ആനി എ തമ്പി 


മകൾ 


33 


നമ്പർ : A3 / 18656 / 21 


03-01-2022 


അനന്തരാവകാശ 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കരിംസ റജീന മൻസിൽ ആലമുക്ക 
' പൂവച്ചൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പെരുങ്കുളം വില്ലേജിൽ പരേതൻറെ മകൻ റിയാസ് കെ , റജീന മൻസിൽ ആലമുക്ക് പൂവച്ചൽ പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-09-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലത്തീഫ ബീവി 


ഭാര്യ 


63 


2 


| റഹിം കെ 


മകൻ 


44 


3 


റജീന കെ 


മകൾ 


43 


4 


റിയാസ് കെ 


മകൻ 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1220 


KERALA GAZETTE 


Part III 


നമ്പർ : A3 / 18654 / 21 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ നായർ വി അശ്വതി 
ഭവൻ പൊറ്റയിൽ മലയിൻകീഴ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗീത പി ആർ , അശ്വതി ഭവൻ 
പൊറ്റയിൽ മലയിൻകീഴ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


59 


2 


ഗീത പി ആർ 
| ശ്രീക്കുട്ടൻ എസ് ജി 
അശ്വതി ജി എസ് 


മകൻ 


37 


3 


മകൾ 


34 


നമ്പർ : A3 / 1864121 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി വിജയദാസ് ഇന്ദീവരം കിളിക്കോട്ടുവി 
ള പേയാട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സോമലത കെ , ഇന്ദീവരം കിളിക്കോട്ടുവിള പേയാട് പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ മലയിൻകീഴ് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-09-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സോമലത കെ 


ഭാര്യ 


65 


2 


| രാജി വി എസ് 


മകൾ 


42 


3 


രാജേഷ്കുമാർ വി 


| മകൻ 


41 


4 


| രാധിക വി എസ് 


മകൾ 


37 


നമ്പർ : A3 / 1677421 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൽ അശോകൻ തെക്കേവിള വീട 
ആമച്ചൽ ആമച്ചൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് കോടതി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ 

കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ പിതാവ് ലേവി , തെക്കേവിള വീട് ആമച്ചൽ 
ആമച്ചൽ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1221 


Revenue Department 


11th January 2022 


റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-05-2004 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ , മാതാവ് ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലേവി 


പിതാവ് 


86 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1222 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 6189 / 21 


03-01-2022 


അനന്തരാവകാശ 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണമ്മ കിഴക്കുംകര പുത്തൻ വീട് 
ചന്തമുക്ക് മലയിൻകീഴ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് രാധാകൃഷ്ണൻ വി , കിഴക്കുംകര പുത്തൻ വീട് ചന്തമുക്ക് 
മലയിൻകീഴ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-04-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാധാകൃഷ്ണൻ വി 


| ഭർത്താവ് 


58 


നമ്പർ : A3 / 11796 / 21 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേലായുധൻ പിള്ള അശോക് ഭവ 
ൻ കാട്ടാക്കട കൊല്ലോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ മകൻ അശോക് കുമാർ വി , അശോക് ഭവൻ 
കാട്ടാക്കട കൊല്ലോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-03-2007 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കു ന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അശോക് കുമാർ വി 


മകൻ 


59 


2 


| വിഷ്ണു ആർ എസ് ( മരണപെട്ട മകൻ ശ്രീകുമാറിന്റെ മകൻ ) 


| പൗത്രൻ 


25 


നമ്പർ : A3 / 17760 / 21 


24-12-2021 


0 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കരുണാകരൻ നായർ വി ശ്രീലക 
മണലുവിള പൊറ്റയിൽ മലയിൻകീഴ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ മകൻ സുരേഷ് കുമാർ കെ ശ്രീലകം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1223 


Revenue Department 


11th January 2022 


മണലുവിള പൊറ്റയിൽ മലയിൻകീഴ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-08-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ , 
മാതാവ് എന്നിവർ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുജാതകുമാരി വി 


മകൾ 


43 


2 


സുരേഷ് കുമാർ കെ 


| മകൻ 


41 


3 


ശുഭ വി 


മകൾ 


40 


നമ്പർ : A3 / 18391 / 21 


28-12-2021 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുരളീധരൻ നായർ വടക്കേവിള വീട 
മഞ്ചാടി മലയിൻകീഴ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ക്ഷേമനിധി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രേമകുമാരി , വടക്കേവിള വീട് മഞ്ചാടി 
മലയിൻകീഴ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രേമകുമാരി 


ഭാര്യ 


61 


2 


മനോജീ എം 


മകൻ 


33 


3 


നിധിനായർ 


മകൾ 


32 


4 


രാധമ്മ ക 


മാതാവ് 


93 


നമ്പർ : A3 / 18320 / 21 


28-12-2021 


കാട്ടാക്കട താലൂക്കിൽ മണ്ണൂർക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മധുസൂധനൻ നായർ എം വി ഹൗസ് 
തടത്തരികത്തു പുത്തൻ വീട് അരുകിൽ കുറ്റിച്ചൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മണ്ണൂർക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ വാസന്തിദേവി , എം 
വി ഹൗസ് തടത്തരികത്തു പുത്തൻ വീട് അരുകിൽ കുറ്റിച്ചൽ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മണ്ണൂർക്കര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1224 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വാസന്തിദേവി 


ഭാര്യ 


51 


2 


മകൾ 


35 


പ്രിയ എം വി 
പ്രശാന്ത് എം വി 


3 


മകൻ 


32 


നമ്പർ : A3 / 18311 / 21 


28-12-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജൻ ബാബു സി ഷൈൻ ഭവൻ 
മലയം മലയം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ റോസമ്മ ജി , ഷൻ ഭവൻ മലയം മലയം പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ ജി 


ഭാര്യ 


57 


2 


ഷമരാജ് ആർ 


മകൾ 


34 


3 


ഷൻരാജ് ആർ 


മകൻ 


32 


നമ്പർ : A3 / 18257 / 21 


27-12-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ നായർ എൻ ശ്രീനിലയ 
ം 16 / 460 / A പാവക്കുഴി പെരുകാവ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലളിതാംബിക എസ് , ശ്രീനിലയം 
16 / 460 / A പാവച്ചക്കുഴി പെരുകാവ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ തിരുമല വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലളിതാംബിക എസ് 


ഭാര്യ 


69 


2 


മനു എം യു 


മകൻ 


46 


3 


മധു ഉണ്ണികൃഷ്ണൻ നായർ 


മകൻ 


36 


നമ്പർ : A3 / 1816821 


27-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1225 


Revenue Department 


11th January 2022 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലചന്ദ്രൻ നായർ വി 
മണികണ്ഠവിലാസം കൊണ്ണിയൂർ പുനലാൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുങ്കുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രസന്നകുമാരി പി , 
മണികണ്ഠവിലാസം കൊണ്ണിയൂർ പുനലാൽ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കുളം വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


63 


| പ്രസന്നകുമാരി പി 
പ്രവീൺ ബി 


2 


മകൻ 


40 


3 


സുനിൽ കുമാർ ബി 


മകൻ 


39 


നമ്പർ : A3 / 17062 / 21 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബേബിപോൾ ന്യൂ ഇന്ത്യ ചർച്ച് 
കാന്തള കട്ടയ്ക്കോട് പി ഒ 

എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് പോൾരാജ് , 

ന്യൂ ഇന്ത്യ ചർച്ച് 
കാന്തള കട്ടയ്ക്കോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ കൊല്ലമൂല വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പോൾ രാജ് 


| ഭർത്താവ് 


63 


2 


ജസ്റ്റിൻപോൾ 


മകൻ 


37 


3 


| ജെസ്സി പോൾ 


മകൾ 


36 


4 


ജയപോൾ 


മകൾ 


34 


നമ്പർ : A3 / 1877321 


03-01-2022 


അനന്തരാവകാശ 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാധവൻപിള്ള കെ 

മാധവം പ്ലാവൂ 
ർ ആമച്ചൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ രമാദേവി എസ് , മാധവം പ്ലാവൂർ ആമച്ചൽ പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വെമ്പായം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-09-2009 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1226 


KERALA GAZETTE 


Part III 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രമാദേവി എസ് 


ഭാര്യ 


72 


2 


| പ്രദീപ് കുമാർ എം 


മകൻ 


50 


3 


| പ്രവീൺ എം 


| മകൻ 


46 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1227 


Revenue Department 


11th January 2022 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : എ3-137022021 


24-12-2021 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ മലയിൻകീഴ് പി ഒ പാലോട്ടുവിള എസ് വി ഭവനിൽ താമസിച്ചുവരവെ 
അന്തരിച്ചുപോയ വസന്ത ഡി എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിന് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ അജിത്ത് എസ് ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് , വെങ്ങാനൂർ 
വെയിലൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-09-2019 - ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അജിത്ത് എസ് 


മകൻ 


53 


2 


ബീന രാജീവ് 


മകൾ 


50 


3 


ബൈജു എസ് 


മകൻ 


48 


നമ്പർ : എ3-182022021 


03-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ പെരുകാവ് പി ഒ കുരിശുമുട്ടം വാളിയോട്ടുകോണം ഷാരോൺ എന്ന 
വിലാസത്തിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രീത ജസ്ലെറ്റ് , അനിൽ ജോസ് ജെ എന്നിവരുടെ അവകാശിക്ക് 
പരേതരുടെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എ കെ ഭവൻ കുശുർക്കോട് പൂവത്തൂർ പി ഒ എന്ന വിലാസത്തിൽ താമസക്കാരനായ 
ജസ്റ്റിൻരാജ് എ ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 15-05-2015 , 3-11-2021 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടതായും നിയമാനുസൃത അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അലൻജോസ് എ പി 


മകൻ 


8 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.11 04:38:03 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


